Regn .No. KERBIL /2012/45073 


Government of Kerala 

കേരള സർക്കാർ 


Reg . No. രജി. നമ്പർ 


GOVERN 


കഴ 


- 


ാർ , 


സർക്ക 
MENT of f 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


2nd April 2013 
2013 ഏപ്രിൽ 2 
12th Chaithra 1935 


No. 1 14 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


നോട്ടീസ് 


KL -10 S -1858 


ത്രീവീലർ 


KL - 9 H - 1860 


ത്രീവീലർ 


ത്രീവീലർ 
TATA 407 LGV 


ത്രീവീലർ 
ത്രീവീലർ 


ത്രീവീലർ 


ത്രീവീലർ 


[ കേരള എശ്ചീറ്റ്സ് ആക്ട് ഫോർ ഫീച്ചർ ആക്ട് 1964 

- സെക്ഷൻ 13 (1) പ്രകാരം) പരസ്യപ്പെടുത്തുന്നത് 
നമ്പർ കെ - 1628/ 13 ( 1). 

2013 ഫെബ്രുവരി 23. 
അ ന ധികൃത മണൽ കട ത്തിന് ബന്ത വ സ്സി ലെടുത്ത 
മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനിൽ കോട 
തി - പരിന്തൽമണ്ണ് പോലീസ് സ്റ്റേഷൻ റോഡിന് 
ഇരുവശവും സൂക്ഷിച്ചിട്ടുള്ള വാഹനങ്ങൾ ഉടമസ്ഥാവകാശം 
തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാത്തതിനാൽ 
(താഴെ പറയുന്ന വാഹനങ്ങൾ) കേരള എശ്ചീറ്റ്സ് ആക്ട് 
ഫോർ ഫീച്ചർ ആക്ട് - 19 6 6 നമ്പർ 111 പ്രകാരം 
“അൺപ്ലെയിംസ് പ്രോപ്പർട്ടി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 

- മേൽ വാഹനങ്ങൾക്ക് വല്ല അവകാശികളും ഉണ്ടെങ്കിൽ 
പ്രസ്തുത നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ മൂന്നു 
മാസ ത്തി നകം അ വ കാശം സംബ ന്ധിച്ച രേഖ കൾ 
സഹിതം പെരിന്തൽമണ്ണ സബ് കളക്ടർ മുമ്പാകെ ഹാജരാകേ 
ണ്ട താ ണ് . ഇ ല്ലാ ത്ത പക്ഷം പസ്തുത വാഹ ന ങ്ങ ൾ 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ഇത് പരസ്യപ്പെടുത്തിമൂന്നു 
മാസത്തിനുശേഷം പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്ന 
തുമാണ് എന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു . 


KL -9 L -5206 
KL -10E -1973 
KL - 10- 1425 
KL -9K -2335 
KL - 10K - 5621 
KL -10N 8707 
KL - 10F 7750 
KL- 9H -1974 
KL-10M-8706 
KL-9G-1386 
KL -10J-7645 
KL - 4N - 7728 


ത്രീവീലർ 


ത്രീവീലർ 


ത്രീവീലർ G / V 


ത്രീവീലർ 
ത്രീവീലർ 


ത്രീവീലർ G / V 


KL -10 X -9759 
KL - 9D - 8729 


വാഹനങ്ങളുടെ വിവരം 


ത്രീവീലർ GV 
ത്രീവീലർ 
TATA 407 LGV 
ത്രീവീലർ 


KL - 6 - 1947 


കമ 
നമ്പർ 


വാഹന നമ്പർ 


ഇനം 


KL- 9E - 5383 
KL- 10G-8489 


LGV MATDOR 


( 2 ) 


20 


ത്രീവീലർ 
ത്രീവീലർ 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- 19 - 2 - 2013 - ലെ നടപടിക്രമം 

( ഹാജർ: ശ്രീ. കെ . ഗോപാലൻ) 
നമ്പർ ജെ - 5597 / 2008. 

- 2013 ഫെബ്രുവരി 19. 


21 


22 


ത്രീവീലർ G / V 


1 


തീവീലർ 
ത്രീവീലർ G / V 
M /Car-Omini 
ത്രീവീലർ 


25 


KL - 9D -8196 
KL -5X -8588 
KL -11 24586 
KL- 10P -2166 
KL-10G-2071 
GA 06A -2184 
KL - 107 - 9771 
KL - 9E -9366 
KL -18 -7797 
KL-10M-494 
KRD 554 
KL -10H- 139 
KL- 9D - 685 


26 


വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 519 / 2- ൽപെട്ട 9. 88 
സെന്റ് നി . കെ . ഭൂമി. 

ശ്രീ. പാലമുറ്റത്ത് ഭാസ്കരൻ s/o കേശവൻ, 
മുണ്ടിയൻമാട് ചെനക്കലങ്ങാടി ( പി . ഒ . ) , 

ത ഞ്ഞിപ്പ ല ം , മ ല - റം എ ന്ന വ രു ടെ 
അ പക്ഷ - അ നു മ തി ന ൽ കി ഉ ത്ത ര വാ 

കുന്നത് സംബന്ധിച്ച് 
സൂചന: - 1. ശ്രീ . പാല മുറ്റത്ത് ഭാസ്കരൻ എന്നയാളുടെ 

അപേക്ഷ . 


ത്രീവീലർ 


29 


TATA 207 LGV 
ത്രീവീലർ 
Jeep 
ത്രീവീലർ 


30 


31 


32 


ത്രീവീലർ 


33 


KL -1OR -1554 


ത്രീവീലർ G / V 


ത്രീവീലർ 


35 


ത്രീവീലർ 


36 


ത്രീവീലർ 
ത്രീവീലർ 


37 


38 


KL-10P-1224 
KI 10J -1686 
KL 9D 1153 
KL 9F 6266 
KL 9B 3846 
KL-9L- 1973 
KL -10B -1379 
KL -9N-1253 
KL -9J-2421 


തീവീലർ 


ത്രീവീലർ 
TATA 407-LGV 
ത്രീവീലർ 


ത്രീവീലർ 


ത്രീവീലർ 


തീവീലർ 


KL -10N -1654 
KL-10X490 
KL-9F 8703 
KL-10T- 8951 
KL -10B - 8554 
KL - 10E - 7814 
KL -9F-5680 


ത്രീവീലർ 
ത്രീവീലർ 


2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 11 - 8 - 2008 - ലെ 

- ജി1 -9622/07 -ാം നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ . സ . 519/ 2- ൽപെട്ട 9. 88 സെന്റ് സി . കെ . ഭൂമി, പട്ടയഭൂമിയായി 
ര ജി സ ർ ചെച യ്യു ന്ന തി ന് അ നു മ തി ക്ക ാ യി 
ശ്രീ. പാലമുറ്റത്ത് ഭാസ്കരൻ s/o കേശവൻ, ചെനക്കലങ്ങാടി 
എന്നയാൾ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷ 
യിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം നട 
ത്തുകയും സൂചന ( 2 ) പ്രകാരം തഹശീൽദാർ റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ഓഫീസിലെ 2869/ 93 -ാം നമ്പർ ആധാ ര പ്രകാരം 
ലോഹിതാക്ഷൻ നായർ എന്നയാളിൽ നിന്നും അപേക്ഷകന് 
ജന്മം തീര് ലഭിച്ചതാണെന്നും ആധാരം, അടിയാധാരം എന്നിവ 
യിൽ പഴയ റീ . സ . 365 / 4 , 6,7 എന്നുകാണുന്നതായും 
ഭൂമി പരിശോധിച്ചതിൽ ശരിയായ രീ . സ . 366 pt. ആണെന്നും 
(പുതിയ റീ . സ . 519 / 2), ടി ഭൂമിക്ക് പുഞ്ചശീട്ട് പാസ്സാക്കിയിട്ടി 
ല്ലെന്നും റീസർവെയ്ക്കുമുമ്പ് ബി . റ്റി . ഇനത്തിൽ നികുതി 
അടച്ചിട്ടുണ്ടെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കി യിട്ടുണ്ട്. 
അ അ ക്ഷാ ഭൂമി പട്ട യ ഭൂ മി യാക്കി മാറ്റു ന്ന തിന് അയൽ 

കവ ശ ക്കാർ സമ്മത പത്രം നൽകി യിട്ടു ണ്ട് . അപേക്ഷ 
തഹശീൽദാർ ശുപർശ ചെയ്തിട്ടുണ്ട്. 

ടി ഭൂമിയിൽ അവ കാശം തെളിയിക്കുന്ന അസ്സൽ 
ആധാരങ്ങൾ, മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ 
അപേക്ഷകന് നോട്ടീസ് നൽകുകയും 12 - 7 -2012 - ന് അപേക്ഷകൻ 
ഹാജരാകുകയും ചെയ്തു . സ്ഥലം നേരിൽ പരിശോധിച്ചതിൽ ടി 
ഭൂമി റീ . സ . 519 / 2 - ൽ ഉൾപ്പെട്ടതും വിസ്തീർണ്ണം 9. 88 സെന്റാ 
ണെ ന്നും 

സ്ഥലത്ത് - ഒരു 
വാർപ്പ് കെട്ടിടവും കു ഴി ക്കൂറ് ചമ യ ങ്ങ ളു മു ണ്ടന്നും 
ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

സ്ഥലപരിശോധനയുടെയും തിരൂരങ്ങാടി തഹശീൽദാരുടെ 
റിപ്പോർട്ടി ന്റെയും അടിസ്ഥാ ന ത്തിൽ തിരൂ ര ങ്ങാടി 
താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 519 / 2 - ൽപെട്ട 
9. 88 സെന്റ് സി . കെ . ഭൂമി, എം .എൽ. ആർ. ആക്ട് പ്രകാരം രജി 
സ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 

കൊ ണ്ടുള്ള നോട്ടീസ് 2012 സെപ്റ്റം ബർ 4 - ലെ 
35 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം 57 ) താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും 
പര സ്യ പ്പെ ടു ത്തിയെങ്കിലും ആരുംതന്നെ ആ ക്ഷേ പമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 


46 


HGV- TATA 


ത്രീവീലർ 
ത്രീവീലർ 


50 


KL - 9 -9645 


ടി 


52 


ത്രീവീലർ 
ത്രീവീലർ 
ത്രീവീലർ 
TATA 407 LGV 
- ത്രീവീലർ G/ V 


KL -10J -102 
KL -10E-8932 
KL -10B - 8717 
രജിസ്ട്രേഷൻ നമ്പർ 
ഇല്ലാത്തത് 


53 


54 


55 


66 


TATA 407 LGV 
Mahindra jeep 
Swadi Mazda- G / V 


57 


സബ് കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 519 / 2 - ൽപെട്ട 9. 88 സെന്റ് 
നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . പാലമുറ്റത്ത് ഭാസ്കരൻ 
s/ o കേശ വൻ, മുണ്ടിയൻമാട്, ചെന ക്ക ല ങ്ങാടി, പി . ഒ. 
തേഞ്ഞിപ്പലം എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകികൊണ്ട് ഇതി 
നാൽ ഉത്തരവാകുന്നു . തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ 
ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽ 
നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിന്ഉള്ള 
നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നോട്ടീസ് 


നമ്പർ ജെ - 10220 / 2012. 

- 2013 ഫെബ്രുവരി 22. 
തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, 
റീ . സ . 109 / 2 - ൽപ്പെട്ട 44 സെന്റ് സി . കെ . ഭൂമി, MLR ആക്ട് 
പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനുമതിക്കായി മാഞ്ചീരി ചന്ദ്രൻ s/o വേലു മുതൽ പേർ 
മാഞ്ചീരി ഹൗസ്, ചെണ്ട- റായ എ . ആർ. നഗർ പി . ഒ. 
എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ 
പേരിൽ MLR ആക്ട് പ്രകാരം പട്ടയ ഭൂമി യാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പര സ്യ 
പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി ബോധി 
പ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


